O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16850 


KERALA GAZETTE 


Part III 


Palakkad District 


Mannarkkad Taluk 


NOTICE 


നമ്പർ : ഡി3-2021 / 7337 / 9 / 300 


22-11-2021 


മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ഹാജി പി S / o കുഞ് 

/ 
ഞാലൻ പി പച്ചീരി ഹൗസ് വഴങ്ങല്ലി അലനല്ലൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനാ 
യി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ സുബൈർ പി ബോധിപ്പിച്ച അപേക്ഷ അലനല്ലൂർ -1 വില്ലേ 
ജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10 
12-2020 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നൂർജഹാൻ 


മകൾ 


52 


2 


റഹ്മത്തുള്ള പി 


മകൻ 


47 


3 


സുബൈർ പി 


മകൻ 


46 


4 


ബഷീർ പി 


മകൻ 


44 


5 


നൗഷാദ് പി 


മകൻ 


41 


6 


നദീറ പി 


മകൾ 


35 


7 


ഖദീജ പി ( മരണപ്പെട്ടു ) 


ഭാര്യ 


നമ്പർ : ഡി3-20217338 / 9 / 300 


22-11-2021 


അനന്തരാവകാശ 


മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കദീജ പി W / o മുഹമ്മദ് പി പച് 
ചീരി ഹൗസ് അലനല്ലൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ സുബൈർ പി ബോധിപ്പിച്ച അപേക്ഷ അലനല്ലൂർ -1 വില്ലേജ് ഓഫീസർ മുഖാന്തി 
രം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-10-2021 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നൂർജഹാൻ 


മകൾ 


52 


2 


റഹ്മത്തുള്ള പി 


മകൻ 


47 


3 


| സുബൈർ പി 


മകൻ 


46 


4 


ബഷീർ പി 


മകൻ 


44 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16851 


Revenue Department 


14th December 2021 


5 


| നൗഷാദ് പി 


മകൻ 


41 


6 


നദീറ പി 


| മകൾ 


35 


നമ്പർ : ഡി3-202117300 / 9 / 300 


19-11-2021 


മണ്ണാർക്കാട് താലൂക്കിൽ പാലക്കയം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പീറ്റർ ടി ഒ S / o ഔസേഫ് 
തെക്കേപ്പറമ്പിൽ നിറവ് വാക്കോടൻ പാലക്കയം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൾ സിസിലി തോമസ് ബോധിപ്പിച്ച അപേക്ഷ പാലക്കയം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-09 
2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി 

കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മറിയക്കുട്ടി 


ഭാര്യ 


61 


2 


സിസിലി തോമസ് 


മകൾ 


45 


നമ്പർ : ഡി3-202117314 / 9 / 300 


18-11-2021 


മണ്ണാർക്കാട് താലൂക്കിൽ കുമരംപുത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹംസ Sം ഹൈദ്രു പടിഞ്ഞാ 
റ്റി ഹൗസ് ചക്കരക്കുളമ്പ് കുമരംപുത്തൂർ പി ഒ കുമരംപുത്തൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ മുഹമ്മദ് ഷരീഫ് പി ബോധിപ്പിച്ച അപേക്ഷ കുമരംപുത്തൂർ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 22-11-2020 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ആയിഷ 


ഭാര്യ 


56 


2 


നൗഫൽ പി 


മകൻ 


41 


3 


| മകൻ 


39 


| മുഹമ്മദ് ഷരീഫ് പി 
തസ്ലീമ 


4 


മകൾ 


36 


നമ്പർ : ഡി3-2021 / 7186 / 9 / 300 


18-11-2021 


മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂർ -3 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് കെ ടി S / o സൈതാലി 
പ കിഴക്കേത്തല ഹൗസ് എടത്തനാട്ടുകര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിന് ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ആമിന ബോധിപ്പിച്ച അപേക്ഷ അലനല്ലൂർ -3 വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-08-2021 - ൽ 


അ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16852 


KERALA GAZETTE 


Part III 


മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


69 


2 


| ആമിന 
| വൈറുന്നീസ 
സിദിഖ് കിഴക്കേത്തല 


മകൾ 


49 


3 


| മകൻ 


47 


4 


ഹസനത്ത് കെ ടി 


മകൾ 


43 


5 


ഫൈസൽ ബാബു കെ ടി 


| മകൻ 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.1 4 02:33:09 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


